Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N ) /634/ 2012 -14 


ം 


GOVERNS 
8 


ക 


പ 


രള സർക്കി 
MENT OF 


ൾ 


ാർ. 
KERALA 


ഴ് 


tl cf Kk ddy 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


2014 മേയ് 27 
27th May 2014 

1189 ഇടവം 13 
13th Idavam 1189 
1936 ജേഷ്ഠം 6 
6th Jyaishta 1936 


Vol. III 


2 


| 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Stores Purchase 


Health Services Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ 21/ 51/ 2014. 


2014 മേയ് 2 , 


കോഴിക്കോട് ആരോഗ്യ കുടുംബക്ഷേമ പരിശീലന 
കേന്ദ്രത്തിലേക്ക് സ്റ്റേഷനറി, ഓഫീസ് സാധനങ്ങൾ 2014 - 15 
വർഷത്തേക്ക് വിതരണം ചെയ്യുന്നതിന് ദർഘാസുകൾ ക്ഷണിച്ചു . 
കൊള്ളുന്നു . 
- ( സാധ ന ങ്ങ ളുടെ വിശദമായ ലിസ്റ്റ് ടെണ്ടർ ഫോറം 
വിൽക്കുമ്പോൾ നൽകുന്നതാണ്.) 


ടെണ്ടർ അയയ്ക്കുന്ന കവ റി നു മു ക ളിൽ നമ്പർ 
വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ് - 1/ 51/ 2014. 


അടങ്കൽ തുക - 2 ലക്ഷം. 
നിരതദ്രവ്യം അടങ്കൽ തുകയുടെ 1 %. 


KERALA GAZETTE 


[PART III 


ടെണ്ടർ ഫോറത്തിന്റെ വില : 
ഒറിജിനൽ - 400 + വാറ്റ് (By hand ) 

(By Post Addl. ` 50 ) 
ഡ്യൂപ്ലിക്കേറ്റ് - 200 + വാറ്റ് (By hand ) 

- ( By Post Addl. 50 ) 


ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 13 - 6 - 2014, 3 മണി. 


ടെണ്ടർ ഫോറം കിട്ടേണ്ട അ വ സാന തീയതിയും 
സമയവും - 16 - 6 - 2014, 5 മണി. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 17 - 6 - 2014, 
ഉച്ചയ്ക്ക് 12 മണി. 

ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരി 
ക്കേണ്ട അവസാന തീയതി 31 - 3 - 2015 . 


ടെണ്ടർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച് അയയ്ക്കേ 
ണ്ട തു മായ വിലാസം - പ്രിൻസിപ്പാൾ, ആരോഗ്യ കുടുംബ 
ക്ഷേമ പരിശീലന കേന്ദ്രം, മലാപ്പറമ്പ , കോഴിക്കോട്- 673 009. 


No. E1/ 51/ 2014 . 


2nd May 2014. 


Sealed tenders in the prescribed proforma are invited 
for the supply of stationery and office items for the year 
2014 - 15 to Health and Family Welfare Training Centre , 
Kozhikode . 


നമ്പർ ഇ1/52 / 2014. 

2014 മേയ് 2. 
- കോഴിക്കോട് ആരോഗ്യ കുടുംബക്ഷേമ പരിശീലന 
കേന്ദ ത്തിൽ വച്ച് 2014 - 15 വർഷത്തേക്ക് ഇടയി നിം ഗിൽ 
പങ്കെടുക്കുന്ന പരിശീലനാർത്ഥികൾക്ക് ഭക്ഷണ സാധനങ്ങൾ 
വിതരണം ചെയ്യുന്നതിനായി താഴെ പറയുന്ന നിബന്ധനകൾക്ക് 
വിധേയമായി മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കൂടാതെ പരസ്യമായ ലേലവും ഉണ്ടായിരിക്കുന്നതാണ്. 

അടങ്കൽ തുക - 10,00,000 . 
നിരതദ്രവ്യം- അടങ്കൽ തുകയുടെ 1 %. 
1. ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വന്തം ചെലവിൽ പാചകം 
ചെയ്ത സ്ഥാപനത്തിൽ എത്തിച്ചു തരേണ്ടതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില “210 വൈദ്യസഹായവും 
പൊതുജനാരോഗ്യവും- 80 ജനറൽ 800 മറ്റു വരവുകൾ 
88 പലവക ” എന്ന ശീർഷകത്തിലും വിൽപ്പന നികുതി 
“0040 - 102 സംസ്ഥാന വിൽപ്പന നികുതി- 01 നികുതി 
പിരിവുകൾ എന്ന ശീർഷകത്തിലും ട്രഷറിയിൽ 
അടച്ച ചെലാൻ രസീതിയും ടെണ്ടർ ഫോറത്തിനുള്ള 
അപേക്ഷയും ഹാജരാക്കുന്നവർക്ക് ടെണ്ടർ ഫോറങ്ങൾ 

നൽകുന്നതാണ്. 
3 . - ടെണ്ടർ ഫോറത്തിന്റെ വില അസ്സലിന് 1,500 + 

വിൽപ്പന നികുതി, പകർപ്പിന് - 750 + വിൽപ്പന 

നികുതി ആകുന്നു . 
4. ടെണ്ടറിൽ പങ്കെടുക്കുന്നവർ - 10,000- ന്റെ കോഴിക്കോട് 

മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് പ്രിൻസിപ്പാളിന്റെ പേരിൽ 
എടുത്ത് ഹാജരാക്കേണ്ടതാണ്. ടെണ്ടർ ഫോറവും 
ഡി . ഡി . യും സമർപ്പിക്കുന്നവരെ മാത്രമേ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളൂ. 
- ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ അപേക്ഷയോടൊപ്പം 

1, 00 ,000 - ത്തിൽ കുറയാത്ത അസ്സൽ സോൾവെൻസി 
സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ പേരിൽ ബന്ധപ്പെട്ട 
തഹശീൽദാരിൽനിന്നും 1- 1- 2014 - ന് ശേഷം ലഭിച്ചത് 
കുടിക്കട സർട്ടിഫിക്കറ്റിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
ഇവ ഹാജരാക്കാത്തവർക്ക് ടെണ്ടർ ഫോറം യാതൊരു 
കാരണവശാലും നൽകുന്നതല്ല. 
- ടെണ്ടർ ഫോറം 10 - 6 - 2014 മുതൽ 13 - 6 - 2014, 3 മണി 
വരെ പ്രവർത്തി ദിവസ ങ്ങ ളിൽ സ്ഥാപ ന ത്തിലെ 

ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
7 . പൂർണ്ണരൂപത്തിലുള്ള ടെണ്ടർ ഫോറം 16 -6 - 2014 - ന് 

വൈകുന്നേരം 5 മണിവരെ സ്വീകരിക്കുന്നതും 17 - 6- 2014 - ന് 
12 മണിക്ക് ലേലം നടത്തുകയും അതിനു ശേഷം 
ടെണ്ട റു കൾ ടെണ്ട റു കാ രു ടെ യോ അ വരുടെ 
അംഗീകൃത പ്രതിനിധികളുടെയോ മുൻപാകെ തുറന്ന് 
പരിശോധിക്കുകയും ലേല തുകയോ ടെണ്ടർ തുകയോ 
ഏതാണ് കുറവെങ്കിൽ അത് താത്കാലികമായി സ്ഥിരീ 
കരിക്കുകയും ചെയ്യുന്നതാണ്. അന്തിമ തീരുമാനം ബന്ധ 

പ്പെട്ട മേല ധി കാ രിയുടെ അംഗീ കാ ര ത്തിന് 
വിധേയമായി പുറപ്പെടുവിക്കുന്നതായിരിക്കും. 
8 . 16 -6 - 2014 - ന് 5 മണിക്ക് ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ 

യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
9 . ടെണ്ടർ ഫോറത്തിൽ വ്യക്തമായി 1- 7 - 2014 മുതൽ 

31- 3 - 2015 വരെയുള്ള കാലയളവിൽ കോഴിക്കോട് 
ആരോഗ്യ കുടുംബക്ഷേമ പരിശീലന കേന്ദ്രത്തിലെ 
പരിശീലകർക്ക് നൽകാവുന്ന ഭക്ഷണ സാധനങ്ങളുടെ 
പൂർണ്ണ വി വാരവും വിലയും എഴുതി നൽകുകയും 
പൂർണ്ണ മേൽവിലാസവും എഴുതി ഒപ്പിട്ടിരിക്കേണ്ടതുമാണ്. 


(Detailed list of items will be supplied at the time of 
issuance of tender form .) 

Superscription Tender No. should be specifically 
noted as E1751 / 2014. 

Estimated Cost - 2 ,00,000 . 
EMD — 1 % of estimated value. 
Price of tender form : 


5 . 


6 . 


Original - 400 + VAT (By hand) 

400 + VAT + 50 (By post) 
Duplicate - ` 200 + VAT (By hand ) 

200 + VAT + 50 (By post) 


Last date and time of close of sale of tender form 
13- 6-2014, 3 p. m . 


Last date and time for receipt of tender - 16 - 6- 2014, 
5 p. m . 


Date and time for opening of tender - 17 - 6 - 2014 , 
12 Noon . 


Date upto which rates are to be firm — 31- 3- 2015. 


Address of the officer from where tender forms are to 
be obtained and whom tenders are to be sent - Principal, 
Health and Family Welfare Training Centre , Malaparamba, 
Kozhikode- 673 009 . 


10 . 


വിതരണം ചെയ്യേണ്ട ഭക്ഷണ സാധനങ്ങളുടെ പൂർണ്ണ 
വിവരങ്ങൾ ടെണ്ടർ ഫോറം നൽകുന്ന അവസരത്തിൽ 
കൂടെ നൽകുന്നതാണ്. 


11. 


ടെണ്ടർ അടക്കം ചെയ്ത കവറിന് പുറത്ത് 2014 - 15 
വർഷത്തേക്ക് കോഴിക്കോട് ആരോഗ്യ കുടുംബക്ഷേമ 
പരിശീലന കേന്ദ്രത്തിലെ പരിശീലകർക്ക് ഭക്ഷണ 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടർ, 
നമ്പർ ഇ1/ 52/ 2014 തീയതി എന്നും ടെണ്ടർ നൽകുന്ന 
ആളുടെ പേരും അഡ്രസ്സും കവറിന്റെ ഇടതു ഭാഗത്ത് 

താഴെയും എഴുതി സമർപ്പിക്കേണ്ടതാണ്. 
12. ടെണ്ടറിനോടൊപ്പം പ്രാഥമിക ഉടമ്പടിയായി 100 - ന്റെ 

മുദ്രക്കടലാസിൽ താഴെ പറയുന്ന നിബന്ധന എഴുതി 
ചേർക്കേണ്ടതാണ്. “ആരോഗ്യ കുടുംബക്ഷേമ പരിശീലന 
കേന്ദ്ര ത്തിലേക്ക് 2014 - 15 വർഷത്തിൽ നടത്തുന്ന 
പരിശീലന പരിപാടികളിലെ പരിശീലകർക്ക് ഭക്ഷണം 
നൽകുന്നതിനുള്ള ടെണ്ടർ/ ലേലം എന്റെ പേർക്ക് 
സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ പ്രിൻസിപ്പാൾ നിശ്ചയി 
ക്കുന്ന എല്ലാ നിബന്ധനകളും ഞാൻ നിരുപാധികം 
പാലിക്കുന്നതാണ്. എന്റെ ഭാഗത്ത് വല്ല വീഴ്ചയും 
വന്ന് സർക്കാരിന് ഉണ്ടായേക്കാവുന്ന എല്ലാ കഷ്ട 
നഷ്ടങ്ങൾക്കും ഞാൻ ഉത്തരവാദിയാണെന്ന് എനിക്ക് 
പൂർണ്ണ ബോദ്ധ്യമുണ്ട്. ആയത് ഒടുക്കുവാൻ ഞാൻ 
ബാദ്ധ്യസ്ഥ നാണെന്നും വീഴ്ച വരുത്തുന്നപക്ഷം 
എന്നെയും എന്റെ കുടുംബത്തിന്റെയും സ്ഥാവര ജംഗമ 
സ്വത്തുക്കളിൽ നിന്നും ആയത് വസൂലാക്കാൻ എനിക്ക് 
സമ്മതമാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു . 
ടെണ്ടർ ഉറപ്പിച്ച് ഭക്ഷണ സാധനങ്ങൾ വിതരണം 
ചെയ്യു ക യോ ഇട യ് ക്കു വെച്ച് നിർത്തു കയോ 
ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിന് 
ഞാൻ സർക്കാരിനോട് കടപ്പെട്ടവനാണെന്നും ആയത് 
എന്നിൽ നിന്നും ഈടാക്കുമെന്ന് എനിക്ക് പൂർണ്ണ 
ബോദ്ധ്യവുമുണ്ട്. ” 


- 17 . കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ / ലേലം മാറ്റി 

വയ് ക്കാനും ദുർബ ല പ്പെടു ത്താനുമുള്ള പൂർണ്ണ 

അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 
- 18 . പരിശീലകരുടെഎണ്ണം, ബേപ്പ്എന്നിവയിൽ ഉന്നതങ്ങളിൽ 
- നിന്നും അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് വ്യതിയാനം 

സംഭവിക്കാവുന്നതാണ്. 
19. ടെണ്ടർ ഉറപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് കിട്ടി 3 ദിവസ 

ത്തിനകം ഒരു വർഷത്തെ പരിശീലനത്തിന് മൊത്തം 
എത് ബേച്ചിന് അംഗീകാരം ലഭിച്ചിട്ടു ണ്ടന്നോ 
ആയതിന്റെ മൊത്തം തുക കണക്കാക്കി 5 % തുക 
പ്രിൻസിപ്പാളിന്റെ പേരിൽ സ്വതന്തമായി സ്വയം 
മാറ്റിയെടുക്കാവുന്ന ബാങ്ക് ഡെപ്പോസിറ്റ് രസീതി/ ട്രഷറി 
ഡെപ്പോ സിറ്റ്/ നാഷ ണൽ സേവിങ് സ് ബാങ്ക് 
ഡെപ്പോസിറ്റ് രസീതി ഇവയിൽ ഏതെങ്കിലുമൊന്ന് 

സമർപ്പിക്കേണ്ടതുമാണ്. 
20. നിർദ്ദേശിക്കുന്ന സമയത്ത് ഭക്ഷണ സാധനങ്ങൾ 

വളരെ വൃത്തിയോടെ കൃത്യമായി എത്തിച്ച് വിതരണം 
ചെയ്യേണ്ടതാണ്. ഭക്ഷണ സാധനങ്ങളുടെ നടത്തിപ്പും 
വിതരണവും സംബന്ധിച്ച് പൊതുജനാരോഗ്യ വകുപ്പ് 
അ ധി കൃ തർ, കോർപ്പ റേ ഷൻ അധികൃ തർ 
എന്നിവരുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള ലൈസൻസ് 
കരാറുകാരൻ സ്വന്തം ചിലവിൽ സംഘടിപ്പിക്കേണ്ടതും 
എഫ്. എസ്. എസ്. എ . ഐ . ലൈസൻസിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പ്രിൻസിപ്പാളിന് ഭക്ഷണ 
സാധ ന ങ്ങൾ വിതരണം നട ത്തു ന്ന തി നു മുൻപേ 
നൽകേണ്ടതുമാണ്. 


ആരോഗ്യ കുടുംബക്ഷേമ 
പരിശീലന കേന്ദ്രം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


ഒപ്പ്: 


പേര്: 


മേൽവിലാസം: 


സാക്ഷികൾ: 


13 . ടെണ്ടറിൽ കാണിച്ചിരിക്കുന്ന ഭക്ഷണസാധനങ്ങളുടെ 

നിരക്കുകൾ 2014 - 15 കാലയളവിൽ യാതൊരു കാരണ 

വശാലും പുതുക്കുന്നതല്ല . 
14. കരാറുകാരൻ ഭക്ഷ്യ വസ്തുക്കൾ യഥാർത്ഥ തൂക്ക 

ത്തോടെ സ്ഥാപനത്തിൽനിന്നും നൽകുന്ന ഉത്തരവ് 
പ്രകാരം കൃത്യ എണ്ണത്തോടെ സ്ഥാപനത്തിൽ സ്വന്തം 
ചിലവിൽ എത്തിച്ചുതരേണ്ടതാണ്. 


15. പ്രിൻസിപ്പാളിന്റെ രേഖാമൂലമുള്ള അനുമതി കൂടാതെ 

സ്ഥാപനത്തിലെ അടുക്കളയിലെ പാത്രങ്ങൾ ഉപയോഗി 

ക്കുവാൻ പാടുള്ളതല്ല . 
16 . - സ്ഥാപ ന ത്തിലെ അച്ചടക്ക ത്തിനു വിരുദ്ധമായോ 

സർക്കാർ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായോ യാതൊരു 
നടപടികളും കരാറുകാരനിൽ നിന്നും ഉണ്ടാകുവാൻ 
പാടുള്ളതല്ല. 


